Government ofKerala 
കേരള സർക്കാർ 

2007 


- Reg. No. രജി. നമ്പർ 
KLITV ( N ) 12 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

2nd October 2007 
Thiruvananthapuram , Tuesday 2007 ഒക്ടോബർ 2 
തിരുവനന്തപുരം, ചൊവ്വ 

10th Aswina 1929 
1929 ആശ്വിനം 10 


Vol. LII 


No . 


വാല്യം 52 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ ഡി , എ . എഫ് . ( എ ) 90/ 2007 . 

2007 ആഗസറാം30 , 
അരിക്കുഴ ജില്ലാ കഷിത്തോട്ടത്തിൽ ഉദ്ദേശം 
5 ഹെക്ടർ ( G & A Backs) സ്ഥലത്ത് കുറ:17 ചെയ്തി 
ട്ടുളള തെങ്ങുകളിൽനിന്നും നാളികേരം 2007 വക 50 and1 
മുതൽ 2008 സെപ്ററംബർ 30 വരെ വിളവ 
എടുക്കുവാനുള്ള അവകാശം 2007 ഒക്ടോബർ മാസം 
4 -ാം തീയതി 4 മണിക്ക് പരസ്യമായി ടെണ്ടർ/ ലേലം 
മ ഖേന താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയ 
മായി വിൽപ്പന നടത്തുന്നതാണ്. 

നിബന്ധനകൾ 


ലഭിക്കുന്നത്, - അത് മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി താൽക്കാലികം 
മായി ഉറപ്പിക്കുന്നതാണ്. ടിയാൻ ( 

അപ്പോൾ 
തന്നെആകെ മൊത്തം വിലയുടെ13 (മൂന്നിൽ 
ഒന്ന "} ഓഫീസി ൽ അടക്കേണ്ടതാണ്. 
മലധികാരികളുടെ അനുമതി ലഭിക്കുന്ന 
മുറയ്ക്ക് അറിയിപ്പ് തരുന്നതും, അറിയിപ്പ് 
- ല ഭിച്ച 7 ( ഏഴ് ദിവസത്തിനകം ബാക്കി 
മുഴുവൻ തുകയും 1 അടച്ച രസീത് കൈപ്പററി 
വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 
എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം അവധി 
ആയാൽ തൊട്ടടുത്ത ( പവുത്ത ദിവസം 

ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. 
4 . നാളികേരം വിളവെടുക്കുവാനുള്ള അവകാശം 

2008 സെപ്റ്റംബർ 30 വരെ മാത്രമായി 
- രിക്കും , തോട്ടത്തിൽനിന്നും ടെണ്ടർ ലലക്കാരൻ 
സ്വന്തം ഉത്തരവാദിത്വത്തിലും, ചിലവീ ലും 
മൊത്തം വിളവെടുക്കുന്നുതാണ , ആയതിന്റെ 
വില ആയിരിക്കണം ടെണ്ടറിൽ രേഖ 
പെടുത്തെണ്ടത് ലേലത്തിൽ വിളിക്കേണ്ടത്, 
ടെറ്റി നാടൊപ്പം നിരവ്യമായി 1 , 000 
(ആയിരം മാ ത്രം ) രൂപ നൽകേണ്ടതാണ്. 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണി 
മുതൽ കുന്നരം 4 മണിവ മാതാ വിള 
വെടുപ്പ് പാടുളളു . വിളവെടുപ്പ് കണക്കുക 
അന്നുതന്നെ ഫാം ആഫീ സീൽ ബോധി 
പ്പിക്കേണ്ടതാണ്. വിളഞ്ഞ നാളികേരം മാ ത 


1 . ടെണ്ടർ ഫാറങ്ങൾ 2007 ഒക്ടോബർ മാസം 44 -ാം 

തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ വിൽക്കുന്ന 
താണ്. ടെണ്ടർ ഫാറത്തിന്റെ വില 400 രൂപയും 
( നാനൂറ് രൂപ മാ തം ) വില്പന നികുതിയും 
ആയിരിക്കും . പൂരിപ്പിച്ച മുദ്രവച്ച ടെണ്ടറുകൾ 
അന്നേദിവസംതന്നെ 3 മണിവരെ സ്വീകരിക്കുന്ന 
താ ണ , ടെണ്ടറിനോടൊപ്പം 50 രൂപ ( അമ്പത 
മാത്രം) മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
നൽകാണ്. 
അന്നുതന്നെ 4 മണിക്ക് ആദ്യം ലേലം നടത്തുന്ന 
താണ്. പിന്നീട് ടെണ്ടറുകൾ തുറക്കുന്ന 
തായിരിക്കും, 

ലേലത്ത ലോ , ടെണ്ടറിലോ 
തിലാണാ ഏററവും കൂടിയ തുക 


വിളവെടുക്കാവൂ , കരിക്ക്, മൂപ്പ് കുറഞ്ഞവ 
ഇടുവാൻ പാടില്ല . ടെണ്ടർ/ ലേല സാധനങ്ങളുടെ 
സുരക്ഷ ടിയാൻ തന്നെ ഉറപ്പാക്കേണ്ടതാണ് . 
ടെണ്ടർ / ലേലക്കാരൻ സെക്യൂരിററി ആയി 5,000 
രൂപ (അയ്യായിരം രൂപ മാതം) ഫാം 
സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ഡിമാന്റ് 

ഡാഫ്ററ് നൽകേണ്ടതാണ്, ടെണ്ടർ / ലേലക്കാ 
രൻ ഏന്തെങ്കിലും പ്രവർത്തിമൂലം ഫാതി ന 
എതെങ്കിലും രീതിയിൽ നഷ്ടം ഉണ്ടായാൽ 
ആയത ടി ആളിൽനിന്നും ഈടാക്കുന്ന 

താണ്, 
8 . വള പ്രയോഗം, മരുന്നു തളി, കള എടുപ്പ 
- തുടങ്ങിയ ജോലികൾ ഫാമിൽനിന്ന് ഉയരു 

തരുന്നതാണ്. 
9 . മറ്റ് എല്ലാ സർക്കാർ ലേല ടെണ്ടർ നി ബന്ധ 

നകളും ഇതിനും ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 
അരിക്കുഴ പി . ഒ., 
തൊടുപുഴ. 


( ഒപ്പ്) 
സൂപണം, 


